Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 02 ). MMJO 
KL /TV (N )/ 12 / 12 - 14 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LVII 
Queijo 57 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


6th March 2012 

2012 dodaj 6 
16th Phalguna 1933 
1933 2000nmo 16 


10 


നമ്പർ 


PART III 
Co -operative Department 


4 . Liability 
5. Area of operation 
6 . Main Objects 


TIL| 


7 . Type of Society 
8 . Authorized Share - 

Capital 
Maximum Borrowing — 
Power 


Limited 
Kottarakkara Taluk 
To Provide Long Term 
Agricultural Loans. 
Rule 15 (1) B (2) 
10,00 ,00,000 
(Rupees Ten Crore only ). 
50 times of the paid up Share 
Capital + Reserve Fund . 


i 


REGISTRATION CERTIFICATE 
No. 0 - 1468 / 2012 . 

10th February 
2012 . 

I do hereby certify that in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co - operative Societies Act, 1969 ( Act 21 of 1969) that 
the Kottarakkara Primary Co -operative Agricultural and 
Rural Development Bank Ltd . No. Q . 1511 in Kottarakkara 
Taluk , Kollam District is registered by me today as a 
Co -operative Society under the said Act on the basis of 
limited liability and that the bye - laws of the aforesaid 
society is also hereby registered under the said Section . 

Categorical Statement 
1 . Name of Society Kottarakkara Primary 

Co - operative Agricultural 
and Rural Development 

Bank Ltd . No . Q . 1511 . 
2 . Date of Registration – 10 -2 -2012 . 
3 . Address 

Kottarakkara Primary Co 
operative Agricultural and 
Rural Development Bank 
Ltd . No. 1511, Kottarakkara 
P. O ., Kottarakkara 


Office of the Joint Registrar 
(General), Kollam . 


(Sd .) 
Joint Registrar (General). 


REGISTRATION CERTIFICATE 


I do hereby certify that in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co - operative Societies Act, 1969 (Act 21 of 1969 ) 
that the following Societies the particulars which are 
furnished in the Categorical Statement are registered by 
me to day as a Co-operative Society under the said Act, 
on the basis of limited liability and that the bye- laws of 
the undermentioned societies are also hereby registered 
under the said Section . 


KERALA GAZETTE 


[PART III 


Categorical Statements 


( 1 ) 


25th January 


No. 6171 / 2011 / 0 . 
2012. 


23rd January 


No. 5718/ 2011 / 0 . 
2012. 


- 


1. Name and Number 

of Society 


Pudunagaram Priyadarshini 
Vanitha Sahakarana Sangam 
Ltd. No. P. 1327 . 


2 . Date of Registration - 23 -1- 2012. 
3 . Address 

- Karippode P. 0 ., 

Pudunagaram , Palakkad. 
4 . Liability 

Limited. 


-- 


5. Area of operation 


- - 


Whole area ofPudunagaram 
Panchayath . 


6 . Main Objects 


Economic and Social 
upliftment of members . 


- 1 . Name and Number - Ottappalam Taluk Building 
of Society 

and Road Workers 
Co- operative Society Ltd . 

No. P . 1328. 
2 . Date of Registration - 25- 1 - 2012. 
3 . Address 

Ottappalam P . O ., Palakkad 

District . 
4 . Liability 

Limited . 
5 . Area of operation - Whole area of Ottappalam 

Taluk . 
6 . Main Objects 

Economic and Social 

Upliftment of the members. 
7 . Type of Society - Rule 15 (1 ) A (3 ) b under 

Employees Credit Society. 
8 . Authorized Share — - 50, 00,000 
Capital 

(Rupees Fifty lakh only ). 
(a ) 10000 " A Class shares 

of 250 each 
( b ) 2000 " B Class shares 

- of 1000 each 
(c) 20000 " C Class shares 

of 25 each 
9 . Maximum Borrowing - 100 times ofthe paid up Share 
Power 

Capital + Reserve Fund . 


7 . Type of Society 


Vanitha Co -operative 
Societies under Rule 15 (10 ). 


- -- 


8 . Authorized Share -- 

Capital 


2, 90, 000 
(Rupees Two lakh Ninety 

Thousand only ). 
( a) 2500 " A class shares 

of 100 each 
( b ) 250 "B class shares 

- of ` 100 each 
(c ) 3000 " C class shares 

- of ` 5 each 


Office of the Joint Registrar 


(Sd.) 


9 . Maximum Borrowing — 

Power 


50 times ofthe paid up Share 
Capital + Reserve Fund. 


- കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ടെ ഉത്തരവ് 


ക മസാല 


സംഘം ര 


( 1 ) 


നമ്പർ 6032/ 2001/ എ . ഇ .എൽ. കെ . ഡിസ്. 


2012 ജനുവരി 31. 


സൂചന: - ( 1) ഈ ആഫീസിലെ 23- 2- 2007 - ലെ 6032/ 2011 / എ . ഇ .എൽ. നമ്പർ ഉത്തരവ്. 


(2 ) സംഘം ലിക്വിഡേറ്ററുടെ 284 / 2011/ കെ . നമ്പരായുള്ള 19 - 1- 2012 - ലെ നടപടിക്രമം. 


- ക്ലിപ്തം നമ്പർ സി . 395 ആയി രജിസ്റ്റർ ചെയ്ത എരഞ്ഞോളി പഞ്ചായത്ത് സഹകരണ ഡിസ്പെൻസറി സംഘം 
പ്രവർത്തനരഹിതമായതിനാൽ കേരള സഹകരണനിയമം വകുപ്പ് 71 (1) ( ബി ) പ്രകാരം സമാപ്തീകരണത്തിന് സൂചന (1) വഴി 
ഉത്ത ര വിടുകയും തലശ്ശേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ കതിരൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തതിനെ തുടർന്ന് ലിക്വിഡേറ്റർ 12 -6 - 2008 - ന് ചാർജ്ജടുക്കുകയും സമാപ്തീകരണ 
നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 

മേൽ സൂചന (2) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 
73 പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടു്. 


6th 


MARCH 2012 ] 


CO -OPERATIVE DEPARTMENT 


33 


- സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ആഡിററർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിന് നിലവിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നുംതന്നെ നിലനിൽക്കുന്നില്ല . 

- മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്ത മായ 
അധികാരമുപയോഗിച്ച് നമ്പർ സി 395 ആയി രജിസ്റർ ചെയ്ത എരഞ്ഞോളി പഞ്ചായത്ത് സഹകരണ ഡിസ്പെൻസറി സംഘം 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കും വിധം 3 
വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേതാണ്. ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് വിധേയമായി ആയവ 
നശിപ്പിക്കാവുന്നതുമാണ്. 


( 2 ) 


നമ്പർ 7559 / 08 / എ . ഇ .എൽ. കെ . ഡിസ്. 


2012 ജനുവരി 31. 


സൂചന: - (1) ഈ ആഫീസിലെ 27 - 11 - 2008 - ലെ 7559 / 08 / എ . ഇ .എൽ. നമ്പർ ഉത്തരവ്. 

- (2) സംഘം ലിക്വിഡേറ്ററുടെ 3445 / 08 /എസ്. കെ . നമ്പരായുള്ള 28- 1- 2012 - ലെ നടപടിക്രമം. 
- ക്ലിപ്തം നമ്പർ സി . 1244 ആയി രജിസ്റ്റർ ചെയ്ത പയ്യാവൂർ കോ -ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ആന്റ് പ്രോസസിംഗ് സഹകരണ 
സംഘം പ്രവർത്തനരഹിതമായതിനാൽ കേരള സഹകരണനിയമം വകുപ്പ് 71(1) ( ബി ) പ്രകാരം സമാപ്തീകരണത്തിന് സൂചന (1) 
വഴി ഉത്തരവിടുകയും തളിപ്പറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ ശ്രീകണ്ഠാപുരം യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തതിനെ തുടർന്ന് ലിക്വിഡേറ്റർ 4- 3 - 2009 - ന് ചാർജ്ജടുക്കുകയും സമാപ്തീകരണ 
നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 

മേൽ സൂചന ( 2 ) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 
73 പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടു്. 

സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ആഡിററർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നും നിലനിൽക്കുന്നില്ല . 

- മേൽ വസ്ത തകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ 
അധികാരമുപയോഗിച്ച് നമ്പർ സി 1244 ആയി രജിസ്റർ ചെയ്ത പയ്യാവൂർ കോ - ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ആന്റ് പ്രോസസിംഗ് 
സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു. 

സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കും വിധം 3 
വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേതാണ്. ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് വിധേയമായി ആയവ 
നശിപ്പിക്കാവുന്നതുമാണ്. 


( 3 ) 


നമ്പർ 2387 / 09 / എ . ഇ .എൽ. കെ . ഡിസ്. 


2012 ജനുവരി 31. 


സൂചന: - (1) ഈ ആഫീസിലെ 3- 4- 2009- ലെ 2387/ 09 / എ . ഇ .എൽ. നമ്പർ ഉത്തരവ്. 

- (2) സംഘം ലിക്വിഡേറ്ററുടെ 483/ 09 / ഡി നമ്പരായുള്ള 19-1-2012 - ലെ നടപടിക്രമം. 
ക്ലിപ്തം നമ്പർ സി. 1466 ആയി രജിസ്റ്റർ ചെയ്ത തട്ടാരി ഉപഭോക്തൃ കാന്റീൻ സഹകരണ സംഘം പ്രവർത്തനരഹിത 
മായതിനാൽ കേരള സഹകരണനിയമം വകുപ്പ് 71 (1) ( ബി ) പ്രകാരം സമാപ്തീകരണത്തിന് സൂചന (1) വഴി ഉത്തരവിടുകയും 
തലശ്ശേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ ധർമ്മടം യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും 
ചെയ്തതിനെ തുടർന്ന് ലിക്വിഡേറ്റർ 30 - 5 -2009 - ന് ചാർജ്ജടുക്കുകയും സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 

- മേൽ സൂചന ( 2) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 
73 പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടു്. 

സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ആഡിററർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നും നിലനിൽക്കുന്നില്ല . 

- മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്ത മായ 
അധികാരമുപയോഗിച്ച് നമ്പർ സി 1466 ആയി രജിസ്റർ ചെയ്ത തട്ടാരി ഉപഭോക്ത്യ കാന്റീൻ സഹകരണ സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊ്ഇതിനാൽ ഉത്തരവാകുന്നു . 


- സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കും വിധം 3 
വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേതാണ്. ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് വിധേയമായി ആയവ 
നശിപ്പിക്കാവുന്നതുമാണ്. 


KERALA GAZETTE 


[PART III 


നമ്പർ 6832 / 09/ എ . ഇ .എൽ. കെ . ഡിസ്. 


2012 ജനുവരി 31 . 


സൂചന: - (1) ഈ ആഫീസിലെ 30 - 9 - 2009 - ലെ 6832 / 09 / എ . ഇ .എൽ. നമ്പർ ഉത്തരവ്. 


- (2) സംഘം ലിക്വിഡേറ്ററുടെ 3225/ 09/ എസ്. കെ . നമ്പരായുള്ള 17 -1-2012 - ലെ നടപടിക്രമം. 


ക്ലിപ് തം നമ്പർ സി . 1318 ആയി രജി സ്റ്റർ ചെയ്ത മല പട്ടം വനിതാ സഹ ക 
ര ണ സംഘം പ്രവർത്ത ന ര ഹി ത മാ യ തി നാൽ കേരള സഹ ക ര ണ നി യമം വകുപ്പ് 71 (1 ) 
( ബി ) പ്രകാരം സമാ പ് തീ ക ര ണ ത്തി ന് സൂചന (1 ) വഴി ഉത്ത ര വി ടു കയും തളിപ്പറമ്പ് അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ ശ്രീകണ്ഠാപുരം യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും 
ചെയ്തതിനെ തുടർന്ന് ലിക്വിഡേറ്റർ 25 -11 - 2009 - ന് ചാർജ്ജടുക്കുകയും സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 


- മേൽ സൂചന ( 2 ) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 
73 പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടു്. 


- സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ആഡിററർ പരിശോധിച്ചിട്ടു്. 
സംഘത്തിൽ നിലവിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നും നിലനിൽക്കുന്നില്ല . 


മേൽ വസ്ത തകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ 
അ ധി കാ ര മ പ യോ ഗിച്ച് നമ്പർ സി 1318 ആയി രജി സ് റ റർ ചെയ്ത മല പട്ടം വനിതാ സഹ ക ര ണ സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കും വിധം 3 
വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേതാണ്. ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് വിധേയമായി ആയവ 
നശിപ്പിക്കാവുന്നതുമാണ്. 


നമ്പർ 6800 / 10 / എ . ഇ .എൽ. കെ . ഡിസ്. 


2012 ജനുവരി 31. 


സൂചന: - (1) ഈ ആഫീസിലെ 6 - 10 - 2010 - ലെ 6800 / 10 / എ . ഇ .എൽ. നമ്പർ ഉത്തരവ്. 


(2 ) സംഘം ലിക്വിഡേറ്ററുടെ 2846 /10 / എം നമ്പരായുള്ള 23- 1- 2012 - ലെ നടപടിക്രമം. 


ക്ലിപ്തം നമ്പർ സി . 1250 ആയി രജിസ്റ്റർ ചെയ്ത കാന്താർ കൺസ്യൂമർ സഹകരണ കാന്റീൻ സൊസൈറ്റി പ്രവർത്തനര 
ഹിതമായതിനാൽ കേരള സഹകരണനിയമം വകുപ്പ് 71(1)( ബി) പ്രകാരം സമാപ്തീകരണത്തിന് സൂചന (1) വഴി ഉത്തരവിടുകയും 
കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) കാര്യാലയത്തിലെ മാടായി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും 
ചെയ്തതിനെ തുടർന്ന് ലിക്വിഡേറ്റർ 29-11- 2010 - ന് ചാർജ്ജടുക്കുകയും സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 


- മേൽ സൂചന ( 2 ) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 
73 പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടു്. 


സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ആഡിററർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നും നിലനിൽക്കുന്നില്ല . 


മേൽ വസ്ത തകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്ത മായ 
അധികാരമുപയോഗിച്ച് നമ്പർ സി 1250 ആയി രജിസ്റർ ചെയ്ത കാന്താർ കൺസ്യൂമർ സഹകരണ കാന്റീൻ സൊസൈറ്റിയുടെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കും വിധം 3 
വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേതാണ്. ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് വിധേയമായി ആയവ 


6th MARCH 2012 ] 


CO - OPERATIVE DEPARTMENT 


നശിപ്പിക്കാവുന്നതുമാണ്. 


നമ്പർ 1888/ 10 / എ . ഇ .എൽ. കെ . ഡിസ്. 


2012 ജനുവരി 31. 


സൂചന: - (1) ഈ ആഫീസിലെ 16 - 3 - 2010 - ലെ 1888 / 10 / എ . ഇ .എൽ. നമ്പർ ഉത്തരവ്. 


( 2) സംഘം ലിക്വിഡേറ്ററുടെ 806 / 10/ പി . നമ്പരായുള്ള 19 - 1- 2012 - ലെ നടപടിക്രമം. 


ക്ലിപ്തം നമ്പർ സി. 1290 ആയി രജിസ്റ്റർ ചെയ്ത കങ്കാളി സഹകരണ കൺസ്യൂമർ സ്റ്റോർ പ്രവർത്തനരഹിതമായതിനാൽ 
കേരള സഹകരണനിയമം വകുപ്പ് 71(1) ( ബി ) പ്രകാരം സമാപീകരണത്തിന് സൂചന (1) വഴി ഉത്തരവിടുകയും തളിപ്പറമ്പ്അസി 
സ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) കാര്യാലയത്തിലെ പയ്യന്നൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തതിനെ 
തുടർന്ന് ലിക്വിഡേറ്റർ 28- 6- 2010 - ന് ചാർജ്ജടുക്കുകയും സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 

- മേൽ സൂചന ( 2 ) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 
73 പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടു്. 


-- സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ആഡിററർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നും നിലനിൽക്കുന്നില്ല . 

മേൽ വസ്ത തകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ 
അധികാ ര മ പ യോ ഗിച്ച് നമ്പർ സി 1290 ആയി രജി സ്റർ ചെയ്ത ക ങ്കാളി സഹ ക ര ണ ക ൺ സ മർ സ്റ്റോറിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കും വിധം 3 
വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേതാണ്. ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് വിധേയമായി ആയവ 
നശിപ്പിക്കാവുന്നതുമാണ്. 


